Government of Kerala 
കേരള സർക്കാർ 

2008 


Reg . No . രജി. നമ്പർ 
KLITV ( N ) 12: 2006 - 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


No . 


Vol. LIII ) 
വാല്യം 53 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


18th November 2008 
| 2008 നവംബർ 18 
27th Karthika 1930 
1930 കാർത്തിക 27 


നമ്പർ 


PART III 
Stores Purchase 


Medical Education Department 

പുനർ ദർഘാസ് പരസ്യം 
നമ്പർ സി 3/ 866608 എം സി , ററി . 

2008 ഒക റോബർ 14 . 
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപ്രതി 
എസ്, എ . ടി . ആശുപത്രി, ഗവൺമെൻറ് കണ്ണാശുപത്രി 
എന്നീ സ്ഥാപനങ്ങളിൽ 2008 -09 വർഷത്തിൽ 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവ്യം 
27 -11- 2008, 3 മണി. 
- ദർഘാസ് ഫോറം ലഭിക്കുന്നതിന് ഒറിജിനൽ ഫോറത്തി 
ൻറയും ഡപ്ളിക്കേററ് ഫോറത്തിന്റെയും വിലയും 
വിൽപ്പന നികുതിയും (ട്രഷറിയിൽ ചെലാൻ അടച്ച് 
അതിന്റെ രസീത് സമർപ്പിക്കേണ്ടതാണ്. ചെലാൻ 
ഒടുക്കേണ്ട ഹെഡ് * 0210 - 80 -800- 88 ആദർ 
റസീപ്റ്സ് 1 വിൽപ്പന നികുതി ( 0040 - 00 - 1000 
സറാറ ” സെയിൽ ടാക്സ് 39 , 

നിബന്ധനകൾ 


അഡ്മിററർ ചെയ്യപ്പെടുന്ന രോഗികൾക്ക് ബഡ്, 
ബിസ്ക്കറ്റ് എന്നിവ വിതരണം ചെയ്യാൻ 
താൽപ്പര്യമുളള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . (ബഡ്, 
ബിസ്ക്കറ്റ് എന്നിവ മുതിർന്നവർക്കും കുട്ടികൾക്കും 
(പ്രത്യേകം വിതരണം ചെയ്യത്തക്കവിധത്തിൽ അതാതു 
ആശുപത്രി സൂപ്രണ്ടുമാരുടെ നിർദേശമനുസരിച്ച് 
നിശ്ചിത അളവുകളുളള പാക്കറുകളിലാക്കി വിതരണം 
ചെയ്യേണ്ടതാണ്. 


( കമല ദർഘാസ് നമ്പരും • ആവശ്യമായി വരുന്ന 
നമ്പർ സാധനത്തിന്റെ പേരും " തുക്കം ( ഏകദേശം 

കി . ( ഗ്രാമിൽ 
1 41 , 08 - ബഡ 

235200 
( റം സാൻവിച്ച 

(ബഡ 
- ബിസ്ക്കറ്റ 

20700 
(45 ഗാം , 22 . 5 ( ഗാം 
വീതമുളള (പ്രത്യേക 

പായ്ക്കറ്റുകളിൽ) 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 1, 000 + 12 ,5 % നികുതി. 

പകർപ്പരൂപ 500 + 12 , 5 % നികുതി. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 26 - 11 - 2008, 3 മണി, 

ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 27-11 -2008 , 2. 30 മണി. 


ഓ രോ ഇനത്തിനും പ്രത്യകം ദർഘാസുകൾ 
സമർപ്പിക്കണം, ദർഘാസുകൾ നിശ്ചിത ഫോറത്തിൽ 
മാത്രമേ സമർപ്പിക്കുവാൻ പാടുള്ളു. രണ്ട് പത്രികകൾ 
പൂരിപ്പിച്ച ദർഘാസുകൾ , ടെമ്പററി സാൾവൻസി 
സർട്ടിഫിക്കററ്, നിരതദ്രവ്യം എന്നിവയോടുകുടിയ 
ദർഘാസുകൾ - 27 -11- 2008, 2 .30 മണിക്കുമുമ്പായി 
( പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം 
എന്ന മേൽവിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 
താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കവറിനുപുറത്ത് 
ദർഘാസ് നമ്പരും സാധനത്തിന്റെ പേരും ദർഘാസ് 
തുറക്കുന്ന തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയി 
രിക്കണം, ദർഘാസ വ്യവസ്ഥകളുടെ 22 -ാം വകുപ്പ 
അനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുന്നയാൾ ആഹാര 
സാധനങ്ങളിൽ മായം ചേർക്കാം നിയമമനുസരിച്ച് 
അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ നൽകിയ 
ലെസന്റ്സ് കൂടി സമർപ്പിക്കേണ്ടതാണ്. ലൈസൻസ 
കൂടാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കു 
ന്നതല്ല . കരാർ ലഭിക്കുന്നയാൾ സാധനങ്ങൾ നിശ്ചിത 
അളവുകളിലുളള പായ്ക്കറ്റുകളിലാക്കി അതാത് 
സ്ഥാപനങ്ങളിൽ നൽകാൻ ബാധ്യസ്ഥനാണ്. 
കുടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽനിന്നും 
( പവൃത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 


മെഡിക്കൽ കോളേജ്, 
തിരുവനന്തപുരം, 


( ഒപ്പ് ) 
പ്രിൻസിപ്പാൾ , 


RE - TENDER NOTICE 
- No. C3 -14321,08 M[CI . - 21st October 2008 . 

Scaled competitive tenders are invited for the 
supply പf 10 St . Relianit. Wairimer Infant 
required for the Department of Pacdiatrics , 
Medical College , Thiruvananthapuram . Tenders 
should be superscribcd the Tender Number 47 /08 and 
addressed to thie Principal, Medical College, Thiru 
vananthapuram - 11 . Details can be had from this 
office on working hours till 3 . 30 p . m . 

Tender No. 41/ 2008, 
Cost of tender form ( inclusive of VAT) : 

Original - Rs. 450. 

Duplicate - Rs, 225. 
• Last date and time of sale of tender form 
25 -11 - 2008, 3 p . m . 

Last date and time for receipt of tenders 
26 - 11 -2008 , 2 . 30 p . m , 

Date and time of opening of tenders — 26 -11- 2008 , 
3 p . 2 , 

Tender forms will be sent through post if required 
provided duc amount with stullicient postage charge 
Rs. 50 is sent by way of Money Order , in favour of 
the Principal, Medical College, Thiruvananthapuram , 
Kerala State Pin -695 011 . Money Order shoull reach 
this office on or before 20 -11- 2008 . No other form of 
remittance will be accepted . 

- തിരുവനന്തപുരം മെഡിക്കൽ കോളജിലെ 
പീഡിയാടിക " സ് ഡിപ്പാർട്ടുമെൻറിലേക്ക് ആവശ്യമായ 
10 ഡി യൻറ് വാർ ( ഇൻഫൻ , വിതരണം ചെയ്യാൻ 
താൽപ്പര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ - 47 2008. 
ദർഘാസ് ഫോറത്തിന്റെ വില : ( വാറം ഉൾ ) . ഒ ), 
ഒറിജിനൽ -രൂപ 450 . 

പ്പിക്കാറ് _ രൂപ 225 . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന 
തീയതിയും സമയവം - 25-11 - 2008 ഉച്ച ശേഷം 
3 മണി, 

ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 25-11-2008 ഉച്ചയ്ക്കു ശേഷം 2 . 30 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
26 - 11 - 2008 കുന്നേരം 3 മണി. 

- ദർഘാസം ഫോറം തിരുവനന്തപുരം മെഡിക്കൽ 
കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും 
പ്രവ്യത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണിവാ 
ലഭ്യമാണ്. അപാൽമാർഗ്ഗം ദർഘാസ് ഫോറം ആവശ്യ 
മുളളവർ ഫോറത്തിന്റെ വിലയോടൊപ്പം 50 രൂപ 
അധികം ചേർത്ത് ( തപാൽ ചാർജ°3 മണിയോർഡറായി 
( പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- I1 
എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. മണി 
കാർഡുകൾ 20 - 11 - 2008- നു മുമ്പായി ഈ ആഫീസിൽ 
ലഭിച്ചിരിക്കണം. തപാൽമാർഗ്ഗം ആവശ്യപ്പെടുന്നവർ 
മണിയോർഡർ മുഖാന്തിരം മാത്രമേ പണം അയയ്ക്കാൻ 
പാടുള്ളു. 
Medical College, 

(Sd . ) 
Thiruvananthapuram . 

Principal . 


TENDER NOTICES 


. No . E3 -18467/2008/ MCT . 

21st October 2008 . 
Scalcd competitive tenders are invited for the supply of Cardio Toco Graph Machine for 
NST required for the Department of O & G , Medical College , Thiruvananthapuram . Tenders should be 
superscribed as tender number 48 /08 and addressed to the Principal, Medical College , 
Thiruvananthapuram - 11 and submitted to this office before due date and time. 
Cost of tender form : , 

- Original - Rs . 450 , 

- Duplicate - Rs. 225 . 
Last date and time for sale of tender form - 23 -11-2008 , 3 p .m . 
Last date and time for receipt of tender form - 29 - 11- 2008 , 2 . 30 p .m . 
Date and time of opening of tenders - 29 - 11- 2008 , 3 p . m . 

Tender forms can be had from the Ofice of the Principal, Medical College, Thiruvananthapuram -11 
upto 3 p . m . on working days. Tender forms can be obtained by post if required, by temitting 
the due amount with Rs. 5 :) extra as postage charge by way of Moncy Order , addressed to the 
Principal , Medical College, Thirttvanarathap it.1m -11 01 or befor : 22 - 11 -2008 . No other form of 
remittance through post will be accepted . 

തിരുവനന്തപുരം മെഡിക്കൽ കോളജിലെ ഗൈനക്കോളജി ഡിപ്പാർട്ടുമെന്റിലേക്ക് ആ വശ്യമായ 
കാർഡിയോ ടോക്കോ ഗാഫ് മെഷീൻ വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച 3ർ ഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 48108 . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സ ൽ രൂപ 450 , 

-- പകർപ്പ് -രൂപ 225 , 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 28 -11 - 2008 ഉച്ചയ്ക്കു ശേഷം 3 മണി, 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി:21 • സമയവും - 29 -11- 2008 ഉച്ചയ്ക്കു ശേഷം 2 . 30 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 29- 11 -208 വൈകുന്നേരം 3 മണി, 

ദർഘാസ് ഫോറം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നു . 
പ്രവർത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി വരെ ലഭ്യമാണ്. തപാൽമാർഗ്ഗം ദർഘാസ് ഫാറം ആവശ്യമുളളവർ 
ഫോറത്തിന്റെ വിലയോടൊപ്പം 50 രൂപ അധികം ചേർത്ത് (തപാൽ ചാർജ്) മണിയോർഡറായി ( പ്രിൻസിപ്പാൾ , 
മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം-II എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. മണിയോർഡറുകൾ 
22 -11 -2003- ന് മുമ്പായി ഈ ആഫീസിൽ ലഭിച്ചിരിക്കണം, തപാൽമാർഗ്ഗം ആവശ്യപ്പെടുന്നവർ മ ണിയാർ ഡർ 
മുഖാന്തിരം മാ ( ത പണം 3യയക്കാൻ പാടുള്ളു . . 


(2) 
No . C1 -20208/ 2008 / MCI . 

25th October 2008 . 
Sealed competitive tenders are invited for the supply of the following items required for the various 
Department of Medical College, Thiruvananthapuram . Tender should be superscribed , tender numbers 
and addressed to the Principal, Medical College, Thiruvananthapuram , Pin - 695 011, Details can be had 
from Medical College , Thiruvananthapuram , on working hours till 3 . 30 p . m 


SCHEDULE 


| Sl . 


Tender No. and 
Name of Equipments 


Quantity 


Department 


No . 


(3) 


| 1 No , 


College of Pharmacy 

Various 


30 Nos . 

1 No . 


3 Nos. 


64 /2008 — Spectrophotometer 
65/ 2008 - Minor Equipments 
| 1 . Tranz Diffusion Cell- 2 arm one or cach side 
2 . Disintegration test apparatus 
1. Tablet Hardness Tester Pfizer 
4 . Universal water bath 
5 . Tale & Bulk density apparatus-USP I & II 
6 . Laboratory Stirrer 

BOD incubator 
Acrator - Vibrator type 

Antibiotic Zone Reader 
10 . Dispensing balan 
11. Portable top loading balance 


1 No . 


, 


(3) 
10 Nos. 


20 


) 


Dial Staitic cl /Glaopo 


12 . Student Micre scopo 

Various 
13 . Diffusion cell/Glass 
14 . Peristaltic pump 

- I No . 
15 . Dialysis Tube 
16 . Andreasen Pipette 
17. Stalugmometer 

10 + 20 Nos. 
18 , FIcat - Electrical 

19 . Falling Sphere /Visco meter 
Cost of tender form ( inclusive of S . T .) : 

- Original - Rs. 450 . 

- Duplicate- Rs. 225 . 
Last date for sale of tender form - 27-11- 2008 . 
Last date and time of receipt of tender form - 28 - 11 - 2008, 2 p , m . 
Opening date and time of tender - 28 -11 - 2008, 3 p . 1 . 

Tender form will be sent through post if required provided due amount with sufficient postage charge 
(Rs. 50) is sent by way of Money Order in favour of the Principal, Medical College, Thiruvananthapuram , 
Kerala Statc, Pin -695 011. Money Order should reach this office on or before 20 - 11 - 2008 . No other forms of 
remittance will be accepted . 

തിരുവനന്തപുരം മെഡിക്കൽ കോളജിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് മുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ ദർഘാസ് നമ്പരോടുകുടി 
നിശ്ചിത തീയതിക്കുമുമ്പ് പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 695 011 എന്ന 
വിലാസത്തിൽ എത്തിച്ചിരിക്കേ ണ്ടതാണ് . 

പട്ടിക 


( ക മ 
നമ്പർ 


ദർഘാസ് നമ്പരും 
സാധനങ്ങളുടെ പരും 


എണ്ണം ഡിപ്പാർട്ട്മെൻറ് 


കോളേജ് ഓഫ് 
ഫാർമസി 
വിവിധം 


ം 


64/2008 _ സ്ക ( ടാ ഫോട്ടോ മീററർ 

18-ാമെനൽ വാക്യം കാൻസ 
1 . ഫാൻസ് ഡിഫ്യൂഷൻ സ 
- ഡിസ് ഇൻറഗ്രഷൻ ടെസ്ററ് അപ്പാരററസ 

Sാബലറാ" ഹാർഡ നെസ ടെസ്ററ 
- യുണിവേഴ സൽ വാട്ടർ ബാത്ത 

ടാം ആൻറ് ബാക്ക് ഡെൻസിററി അപ്പാരററ സ് 
ലബോറട്ടറി സ്ററിൽ 
1 . ബി . ഒ , ഡി , ഇറാക ബോർ 
8 , എയറേററർ 

ആൻറിബയോട്ടിക് സാൻ റീഡർ 
10 . ഡിസ്പെൻസിംഗ് ബാലൻസ 
31 . പോർട്ടബിൾ ടോപ്പ ലോഡിംഗ് ബാലൻസ 
12 . സ്ററുഡൻറ് മെം കാസ്കോപ്പ് 
13 . ഡിഫഷൻ സെൽ 
14 പെരിസ നായിക് പമ്പ 
15 , ഡയാലിസിസ്ട്യൂബ് 
16 . ആൾടീസൻ പിപ്പററ 
17 . സാൽഗോമോ മീററർ 
18. ഹീററർ . ഇലക്(ട്രിക്കൽ 
19 . ഫാളിംഗ് സ്ഫിയർ വസികോ മീററർ 


ദർഘാസ് ഫോറത്തിന്റെ വില ( വി സി . ഉൾപ്പെടെ) : 

അസ്സ ൽ - രൂപ 450. 

ശരിപ്പകർപ്പ് - രുപ 225 . 
ദർഘാസ " " ഫോറ്. വിൽക്കുന്ന അവസാന തീയതി 27-11-2008 . 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - - 28 - 11 - 2008 , 2 മണി. 
ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും - 28- 11 - 2008 , 3 മണി, 

ദർഘാസം ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്നതിനുവേണ്ട തുക (രൂപ 50 അധികമായ 
അയയ ക്കണ്ടതാണ് . ദർഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ മണിയോർഡറായോ സ്വീകരിക്കുന്ന 
താണ്. അല്ലാതെയുളള എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്താടൊപ്പം മുദ്രപ്പത്രങ്ങളോ മററ് 
ഏതെങ്കിലും ഡോക്യുമെൻറുകളോ അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുളളതും മേൽവിലാസം വ്യക്തമല്ലാത്തതുമായ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ 
ഈ ആഫീസിൽ 20 - 11 - 2008- ന് മുമ്പ് കിട്ടിയിരിക്കണം. താമസിച്ച് ലഭിക്കുന്ന മണിയോർഡറുകൾ നിരസിക്കു 
ന്നതാണ്. ദർഘാസ് ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ച് കിട്ടുന്നതല്ലാത്തതുമാകുന്നു . 
താമസിച്ചുകിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾ പ്രവത്തി 
ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

( Sd . ) 
Medical College , 

Principal 
Thiruvananthapuram . 


TENDER NOTICE 
No. 23094 2008 DCT . 

14th October 2008. 
Sealed competitive tenders are invited for the purchase of Chemicals for the use of various 
Departments of Government Dental College, Thiruvananthapuram . Tenders should be superscribed as Tender 
No . 16 / 2008-09 and addressed to the Principal, Dental College, Thiruvananthapuram . More details 
can be had from this college during working hours . 

Approximate Cost - Rs. 3 lakhs . 
Quantity req!!ired - 1s" per Schettule . 
Cost of tender form : 

Original - Rs. 450 . 

Duplicate - Rs. 225 . 
Last date and time of sale of tender form - 3 -12- 2008 , 2 p . m . 
Last date and time of receipt of tender form - 3-12-2008 , 3 . 30 p . m . 
Date and time of opening of tenders _ 4 -12- 2008, 11 a, m . 

Tender forms will be sent by post on payment of an additional amount of Rs. 50 as postage only by 
Money Order. No other mode of payment will be accepted . Last date of receipt of Money Order 
is 25 - 11- 2008 . Tender forms are neither transferable nor the cost is refundable under any circumstances . 

തിരുവനന്തപുരം ഗവൺമെൻറ് ഡെൻറൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ടുമെൻറുകളിലേക്കാവശ്യമായ 
കെമിക്കൽസ് വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ ദർഘാസ് 
നമ്പർ 56,2008 -09 എന്ന നമ്പരോടുകൂടി പ്രിൻസിപ്പാൾ , ഒഡൻറൽ കോളജ്, തിരുവനന്തപുരം എന്ന 
വിലാസത്തിൽ എത്തിക്കേണ്ടതാണ്. 

മതിപ്പുവില - 3 ലക്ഷം രൂപ . 
ആവശ്യപ്പെടുന്ന എണ്ണ : - ഷഡം ( പ്രകാരം, 
ദർഘാസ് ഫാറത്തിന്റെ വില 

അസ്സ ൽ രൂപ 450. 

പകർപ്പ് _ രൂപ 225. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 3 -12 -2008, 2 മണി. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 3 -12- 2008 , 3 . 30 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 412 -2008, 11 മണി, 
ദർഘാസം ഫോറങ്ങൾ തപാലിൽ അയയ്ക്കുന്നതിനുവേണ്ട അധിക തുക -രൂപ 50 . 
ദർഘാസ് ഫോറം തപാലിൽ ലഭിക്കേണ്ട അവസാന തീയതി 25 - 11- 2008 . 

ദർഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോമണിഓർഡാായോ സ്വീകരിക്കുന്നതാണ്, അല്ലാതുളള എല്ലാ 
അപേക്ഷകളും നിരസിക്കുന്നതാണ് . ദർഘാസ് ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക മടക്കി 
കിട്ടാൻ സാദ്ധ്യമല്ലാത്തതുമാകുന്നു . താ മ സി ച്ച് കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . കുടുതൽ 
വിവരങ്ങൾ ദർഘാസ് ഷെഡ്യൂളിൽ നിന്നും പ്രവൃത്തിദിവസങ്ങളിൽ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


| (Sd .) , 


Government Dental College, 
Thiruvananthapuram . 


Principal 


RE -TENDER NOTICE 
No. C5/14820/2008/ MCK . 

13th October 2008 . 
- Sealed competitive tenders are invited for the purchase of 300 MA High Frequency X -ray 
Generator to Medical College, Kottayam . 

Tender forms can be had from this office on payment of Rs. 788 prescribed cost in cash or by Money Order 
till 25 -11 - 2008, 3 p . m . No other modes of remittance will be entertained . Those who require tender forms 
by post, a sum of Rs. 40 will be added towards postage charges. Money Orders should reach this 
office at least 10 days prior to the closing date of tender sales. Cost of tender forms will not 
be refunded . 

The duly signed tenders superscribed on the envelope as “ Tender No. 05 - 14820 / 2008/MCK for the 
purchase of 300 MA High Frequency X -ray Generator " addressed to The Principal, Medical 
College , Kottayam - 8 should reach Ithis o . fice oa or before 26 -11 -2003 , 4p. m . lenders received late 
will not be cntertained . The duly received tenders will be opened at 27 - 11 - 2003 , 3 p . m . at that 
time in the presence of the tenderers or their authorised ca presentatives who may be present 

Purther details can be obtained from this office during working hours. The undersigned reserves the 
sight to reject any tender without assigning any reason , 


കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് 300 എം . എ . റ , ( ഫീക്വൻസി എക്സ് - റേ ജനറോറർ 
വാങ്ങുന്നതിനായി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് പത്രങ്ങൾ 798 രൂപ അടച്ച ഈ ആഫീസിൽ നിന്നും 25-11-2008, 3 മണി വരെ വാങ്ങാവുന്നതാണ്. 
ർഘാസ് പ്രതങ്ങൾ തപാലിൽ ആവശ്യമുള്ളവർ 40 രൂപ അധികമായി മണിയോർഡറായി അടയ്ക്കേണ്ടതാണ് 
മണിഓർഡറുകൾ ദർഘാസ് വിൽപ്പന അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് ലഭിക്കേണ്ടതാണ്. ദർഘാസ 
പ്രതത്തിന്റെ വില മടക്കി നൽകുന്നതല്ല . 

-മുഖച്ച ദർഘാസുകൾ കവറിന് മുകളിൽ ദർഘാസം നമ്പർ സീ5- 14820/2008എം സി കെ 
300 എം . എ . ഹ ഫ്രീക്വൻസി . എക്സ് റേ ജനറേറററർ എന്ന മേലെഴുത്താടുകൂടി 
* പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, കോട്ടയം -89 എന്ന വിലാസത്തിൽ 26-11- 2008, 4 മണിക്ക് മുമ്പ് 
ലഭിക്കേണ്ടതാണ്. നിശ്ചിത • സമയത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ ആയ ദർഘാസുകൾ . 
പരിഗണിക്കുന്നതല്ല . യഥാസമയം ലഭ്യമായ ദർഘാസുകൾ 27 - 11- 2008 , 3 മണിക്ക് തുറക്കുന്നതാണ്. 

- വിശദ വിവരങ്ങൾ ദർഘാസ്പത്രത്തിനോടൊപ്പം ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ . 
നിരസിക്കാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 
Medical College, 

( sdl .) 
Kottayam , 

Principal . 
TENDER NOTICE 

തൃശ്ശൂർ 

മ ഡ 1 4 ൽ കോളേജിലെ 

സൈക്യാട്രി ഡിപ്പാർട്ടുമെന്ററിലേക്ക് ആവശ്യമായ 
[14 /2008-09/ MCTCR ) 

ഫർണിച്ചർ സപ്ന് ചെയ്യുന്നതിനായി തയ്യാറുളള 

വരിൽ നിന്നും ,മുവച്ച് ദർഘാസുകൾ ക്ഷണിച്ചു . 
No . C1-12617/2008 / MCTOR . 1 14th 0 : tober 2008. 

കൊളളുന്നു . 
Sealed tenders are invited for the supply of 

-- ദർഘാസുകൾ 142008 - 09 എം സി . ടി . സി . ആർ, 
Furniture for the Department of Psychiatry , എന്ന് രേഖപ്പെടുത്തേണ്ടതും പ്രിൻസിപ്പാൾ , മെഡിക്കൽ 
Medical College , Thrissur . The tender should കോളേജ്, തൃശ്ശൂർ, മുളംകുന്നത്തുകാവ് 680 596, 
be superscribed Tender No . 14 /2008 -09 / 

എന്ന വിലാസത്തിൽ 29 -11- 2008 ഉച്ചയ്ക്ക് 1 മണീക്ക 
MCTCR for the supply of Furniture for the 

മുമ്പായി അയച്ചുതരേണ്ടതുമാകുന്നു . ദർഘാസുകൾ 
Department of Psychiatry " and addressed 

അന്നേദിവസം 5 മണിക്ക് ബന്ധപ്പെട്ടവരുടെ 
to the Principal, Medical College, Thrissur . 

സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസം 
The last date fixed for the receipt of 

ഫോറത്തിന്റെ വില 450 രൂപ, ഡപ്പിക്കാറ 
tender is at 1 p . m , on 29 -11- 2008 and that for 

ഫോറത്തിന്റെ വില 225 രൂപ, ഫോറം വിൽപ്പന 
opening is at 3 p . m . On 29 -11- 2008 . Sale of 

അവസാനിക്കുന്ന തീയതി 28 -11 - 2008 , 4 മണി. 
tenders will be closed on 4 p . m , On 28-11 -2008. The 

മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 
cost of tender form is Rs . 450 and that for duplicate 

21-11-2008 , 4 മണി, ഫോറം തപാലിൽ ലഭിക്കണ 
copy is Rs. 225 . The tender form is not transferable . 

- മെന്നiഒവർ 50 രൂപ ചേർത്ത് മണിയോർഡർ 
Only Money Order will be accepted towards cost of 

അയയ്ക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
tender form till 21- 11- 2008 . Rs. 50 should be sent യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ 
additionally if needed by post. Further details 

വിവരങ്ങൾക്ക് ഒാഫീസുമായി പ്രവൃത്തി ദിവസങ്ങളിൽ 
can be had from the office of the undersigned . 

ബന്ധപ്പെടേണ്ടതാണ്. 
Medical College, 

( Sd .) 
Thrissur , 

Principal 
TENDER NOTICE 
No. S6713101/2008 / Mcc. 

24th October 2008 . 
Sealed and competitive tenders in the prescribed forms are invited from the manufacturers or 
authorized suppliers for the supply of Tur Loop for the Department of Urology, Medical 
College , Kozhilcode. 

SPECIFICATION 
Cutting Loop -angled- 24 Fr - 250 Nos 

Tender forms can be had from the Office of the Principal, Medical College, Kozhikode directly on . 
Payment of Rs. 450 on or before 2 - 12- 2008 , 3 .30 p . m ; or by registered post on or before 22 - 11- 2008 , producing 
Money Order taken in favour of Principal, Medical College , Kozhilgode for Rs. 490 . Tenders should be 
superscribed as " $ 6 / 13101 /- 2008 /MCC " and addressed to the Principal, Medical College , Kozhikode . 
Tenders should be submitted on or before 3- 12 -2008 , Il fa . m . Belated tenders will not be accepted . Each 
tender should be submitted along with an agreement signed and executed in Kerala Stamp Paper worth . 
Rs. 50 and EMD @ 1 % of the total cost of the items tendered for. The tenders will be opened on 
3-12-2008 at 11. 30 a . m . in the presence of the tenderers or their authorized representatives. 

Rate should be quoted in Indian Rupees only against payment. The tenders, without the agreement 
and sufficient Earnest Money Deposit and tenders that do not satisfy the conditions are liable to be 
rejected without any notice . Cheques , Drafts , Postage Stamps etc ., will not be accepted towards 
the cost of the tender forms. Stamp Paper will be supplied to the firms outside Kerala , on request 
along with the remittance of Rs . 67 by Money Order taken in favour of Principal, Medical 
College , Kozhikode. 


Estimate Cost - Rs. 5 ,00 ,000 . 

EMD - 1 % of the total cost of the item . 
Cost of tender form : 

Original | Rs. 450 . 
Duplicate - Rs. 225 . 

- By post - Rs. 490 . 
Further details can be had from the Office of the Principal, Medical College during working 
hours. 

- കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലേക്ക് ടി , യു .ആർ. ലൂപ്പ് - 250എണ്ണംവിതരണം 
ചെയ്യുന്നതിന് നിർമ്മാതാക്കളിൽ നിന്നോ അവരുടെ അംഗീകൃത ഡീലർമാരിൽനിന്നോ മുദ്രവച്ചതും മൽസരാടി 
സ്ഥാനത്തിലുള്ളതുമായ ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

അടങ്കൽ തുക 5, 00, 000 രൂപ . 
നിരതദ്രവ്യം - ടെണ്ടർ തുകയുടെ ഒരു ശതമാനം . • 
ദർഘാസ് ഫോറത്തിന്റെ വില 

അസ്സ ൽ - 450 രൂപ . 
പകർപ്പ് - 225 രൂപ . 

തപാൽ വഴി 490 രൂപ , 
ദർഘാസ് ഫോറം തപാൽ വഴി വിൽപ്പന തീരുന്ന തീയതിയും സമയവും 22 - 11 - 2008 , വൈകുന്നേരം 3.30 മണി 

ദർഘാസ് ഫോ , നേരിട്ട് ലഭിക്കുന്ന അവസാന തീയതിയും സമയവും - 2- 12- 2008 വൈകുന്നേരം 
3 . 30 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 3-12- 2008 രാവിലെ 11 മണി. 
ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും- 3- 12- 2008 രാവിലെ 11 . 30 മണി. 
ദർഘാസുകൾ എസ" 6 -13101 2008 എം , സി , സി , എന്ന മേലെഴുതോടുകുടി നേരിട്ട് നൽകുകയോ പ്രിൻസിപ്പാൾ , 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട്, കേരളം, പിൻ-673 008 എന്ന വിലാസത്തിൽ അയയ്ക്കുകയോചെയ്യേണ്ടതാണ്. 

വകി ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നദിവസം രാവിലെ 
11 . 30 മണിക്കും ഹാജരുള്ള ദർഘാസകാരൻറയോ അംഗീകത പ്രതിനിധിയുടെയും സാന്നിധ്യത്തിൽ 
തുറക്കപ്പെടും, തപാലിൽ ലഭിക്കേണ്ട ദർഘാസം ഫോറത്തിന്റെ വിലയായി മണി ഓർഡർ ഒഴികെ മറെറാന്നും 
സ്വീകരിക്കുന്നതല്ല . 50 രൂപ വിലയുളള കേരള മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുളള സമ്മതപത്രം 
വാഗ്ദത്ത തുകയുടെ1 % നിരതദ്രവ്യത്താടുകൂടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 
Medical College, 

(Sd. ) 
Kozhikode . 

Principal 


